Regn . No . KERBIL /2012/ 45073 
dated 5 -9 - 2012 with RNI 

Reg. No . രജി. നമ്പർ 
KL/ TV ( N )/ 634/2012 -14 


Government of Kerala 
കേരള സർക്കാർ 

2013 


सत्यमेव जयते 


GOVERNN 


കേരള 


രള സർക 


NMENT OF 


ാർ 
KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. II 


THIRUVANANTHAPURAM , TUESDAY 


No. 


| 2nd July 2013 

2013 ജൂലൈ 2 
11th Ashadha 1935 
1935 ആഷാഢം 11 


27 


വാല്യം 2 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Stores Purchase 


Homoeopathy Department 


TENDER NOTICE 
No . 444/ A1/ 13 / GHMCHT. 

| 11th June 2013. 
Sealed and competitive tenders are invited from 
intending tenderers for the supply of Walk in Cooler to 
Govt . Homoeopathic Medical College Hospital , 
Thiruvananthapuram . 

Estimate Cost 7 8 . 5 lakhs. 
EMD — 1 % of the total cost. 
Price of tender forms : 


Tender forms, List of items, terms and conditions can 
be had from the Office of the Superintendent, 
Govt. Homoeopathic Medical College Hospital , 
Thiruvananthapuram . 

തിരു വ ന അ പു രം ഐരാ ണി മുട്ടം സർക്കാർ 
ഹോമിയോപ്പതിക് മെഡിക്കൽകോളേജ് ആശുപത്രിയിലേക്ക് 
വാക്ക് ഇൻ കൂളർ വിതരണം ചെയ്യുന്നതിന് അംഗീകൃത 
വിതരണക്കാരിൽ നിന്നും മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചു 
കൊള്ളുന്നു . 


By Direct ? 1,500 + VAT (14.5 %). 
By Money Order 7 1 ,550 + VAT (14.5 %). 


അടങ്കൽ തുക 8.5 ലക്ഷം. 


Last date and time of sale of the tender form 
29- 7- 2013 , 11 a. m . 

- Last date of receipt of tender form - 29- 7-2013, 
3 p . m . 


നിരതദ്രവ്യം- മൊത്തം തുകയുടെ 1 %. 
ദർഘാസ് ഫോറത്തിന്റെ വില : 

നേരിട്ട് X 1, 500 + വാറ്റ് ( 14.5 % ). 
മണിയോർഡർ 7 1, 550 + വാറ്റ് ( 14.5 % ). 


| Date and time of opening of tender - 29 - 7 -2013 , 
3 . 30 p . m . 


ദർഘാസ് ഫോറം കൊടുക്കുന്ന അവസാന തീയതിയും 
സമയവും 29 - 7 - 2013, 11 മണി. 

ദർ ഘാസ് സ്വീകരിക്കുന്ന അ വ സാന തീയ തിയും 
സമയവും- 29 - 7 - 2013 , 3 മണി. 

- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 29- 7 -2013, 
3.30 മണി. 

ടെണ്ടർ ഫോറവും സാധന സാമഗ്രികളുടെ പട്ടികയും മറ്റ് 
വ്യവസ്ഥകളും തിരു വ ന ന്തപുരം ഗവ . ഹോമിയോപ്പതിക് 
മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ടിന്റെ ഓഫീസിൽ 
നിന്നും ലഭിക്കുന്നതാണ്. 


കോഴിക്കോട് ഗവ. ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജ് 
ആവശ്യത്തിലേക്കായി വിവിധയിനം ലാബ് ഉപകരണങ്ങൾ, 
ഗ്ലാസ്സ് വെയറു കൾ, കെമി ക്ക ലു കൾ എന്നിവ വിതരണം 
ചെയ്യുന്നതിന് മുദ്രവച്ച് ടെണ്ടറുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 
ആവശ്യമുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് ടെണ്ടർ ഫോറത്തോടൊപ്പം 
ലഭിക്കുന്നതാണ്. 

-- ടെണ്ടർ സമർപ്പിക്കുന്ന കവറിനുപുറത്ത് താഴെ പറയുന്ന 
- ടെണ്ടർ നമ്പ രു കൾ എഴു തി യി രി ക്കേ ണ്ട തും ടെണ്ടർ 
"“ പ്രിൻസിപ്പാൾ, ഗവ. ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജ്, 
കോഴിക്കോട്- 673 010 ” എന്ന വിലാസത്തിൽ സമർപ്പിക്കേ 
ണ്ടതുമാണ്. കൂടുതൽ വിവരങ്ങൾ പ്രവൃത്തി ദിവസങ്ങളിൽ 
ഓഫീസിൽ നിന്നും ഓഫീസ് സമയത്ത് ലഭിക്കുന്നതാണ്. 


Govt. Homoeopathic 
Medical College Hospital , 
Thiruvananthapuram . 


(Sd.) 
Superintendent. 


ക്രമ 
നമ്പർ 


ടെണ്ടർ നമ്പരും 
ഇനവും 


ടെണ്ടർ 
ഫോറത്തിന്റെ 
- വില 


1 


3 800 + 4 % വാറ്റ് 


2 


1500 / പി1 / 13 / ജിഎച്ച് എം സി - 
വിവിധയിനം ലാബ് ഉപകരണങ്ങൾ 
1462/ പി1/13 / ജിഎച്ച് എം സി - 
വിവിധയിനം ഗ്ലാസ്സ് ഉപകരണങ്ങൾ 
1455 / പി1 / 13 / ജിഎച്ച് എം സി 
രാസവസ്തുക്കൾ 


TENDER NOTICE 
No. 1042 /P1/ 13 / GHMC. 

22nd May 2013. 
Sealed and competitive quotations are invited from 
the supply of various types of Lab Equipments , Glass 
Wares, Chemicals for the use of Government 
Homoeopathic Medical College , Kozhikode. Tender should 
be superscribed as per the following list and are to be 
addressed to the “ Principal, Government Homoeopathic 
Medical College , Kozhikode-673 010 ” . More details can be 
had from the college office during office hours . 


3 600 + 4 % വാറ്റ് 


3 


? 400 + 4 % വാറ്റ് 


ദർ ഘാസ് ഫോറം തപാൽ മുഖേന വിൽക്കുന്ന 
അവസാന തീയതിയും സമയവും 23 - 7 - 2013, 3 മണി. 


| SL. 


No. 


Cost of 
tender form 
7 800 + 4 % VAT 


ടെണ്ടർ ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും- 30 - 7 - 2013 , 3 മണി. 


| 1 


Tender Number and 

Name of Item 
1500 / P1 / 13/ GHMC _ Various 
types of Lab Equipments 
1462/21 /13/ GHMC - Various 
types of Glass Equipments 


2 


X 600 + 4 % VAT 


- ടെണ്ടർ സ്വീകരിക്കുന്ന അ വ സാന തീയതിയും 
സമയവും 31- 7 - 2013 , 3 മണി. 

ടെണ്ടർ തുറക്കുന്ന തീയതിയും സമയവും കമനമ്പർ 
1- ന് 2 - 8 -2013 , 11. 30 മണി, കമനമ്പർ 2 - ന് 2 - 8 - 2013, 12.30 
മണി, ക്രമനമ്പർ 3 - ന് 2 - 8 - 2013, 3. 30 മണി. 


- 3 


1455 / P1 /13 / GHMC 


Chemicals 


3 400 + 4 % VAT 


Last date and time of sale of tender form by post 
23 - 7-2013, 3 p . m . 

| Last date and time of sale of tender form - 30 - 7- 2013 , 
3 p . m . 

- Last date of receipt of tender form - 31 - 7- 2013 , 
3 p . m . 

- Date and time of opening of tender - 2 - 8 - 2013 , 
11 .30 a . m . for Sl . No. 1 , 2 - 8 - 2013 , 12 . 30 p . m . for 
Sl. No . 2 and 2 - 8 -2013, 3 .30 a . m . for Sl. No . 3 . 

Those who want tender forms by registered post 
should send an additional amount of 3 50 per tender. 
Duplicate tender forms will be issued at a cost of 
3 200 + 4 % VAT for each item . Demand Draft for an 
amount of 1 % of the total cost should be enclosed with 
the filled up tenders as EMD . Demand Draft is to be 
taken in favour of “ The Principal, Government 
Homoeopathic Medical College , Kozhikode - 10 payable at 
State Bank of India , Malaparamba Branch , Kozhikode . 
Tender forms can be obtained from the college office on 
direct payment or by money order only. Those who remit 
tender fee through money order should mention the tender 
number and full address in the money order coupon . 


ടെണ്ടറുകൾ ലഭി ക്കു ന്ന തിന് “ പിൻ സിപ്പാൾ, 
ഗവ . ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജ്, കോഴിക്കോട്- 673 010 ” 
എന്ന വിലാസത്തിൽ ഫോറത്തിന്റെ വില നികുതി ഉൾപ്പെടെ 
നൽകി അ പേ ക്ഷി ക്കേ ണ്ട താണ്. തപാൽ വഴി ഫോറം 
ലഭി ക്കു ന്ന തിന് ? 50 അ ധികം അ ട യ് ക്കേ ണ്ട താ ണ് . 
ടെണ്ടർ ഫോറം വാങ്ങി യ വർക്ക് ഡപ്ലി ക്കേറ്റ് ഫോറം 
ലഭിക്കുന്നതിന് ? 200 + 4 % വാറ്റ് അടയ്ക്കേണ്ടതാണ്. മൊത്തം 
വിലയുടെ 1 % വരുന്ന തുകയ്ക്കുള്ളനിരതദ്രവ്യം ടെണ്ടറി 
നോടൊപ്പം അടക്കം ചെയ്യേണ്ടതാണ്. നിരതദ്രവ്യമായി അടക്കം 
ചെയ്യുന്ന തുക “( പ്രിൻസിപ്പാൾ, ഗവ . ഹോമിയോപ്പതിക് 
മെഡിക്കൽ കോളേജ്, കോഴിക്കോട്- 673 010 ” - ന്റെ പേരിൽ 
ഡിമാന്റ് ഡ്രാഫ്റ്റായി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, കോഴിക്കോട്, 
മലാപ്പറമ്പ് ബ്രാഞ്ചിൽ മാറത്തക്ക വിധത്തിൽ സമർപ്പിക്കേ 
ണ്ടതാണ്. വൈകി കിട്ടുന്ന ടെണ്ടറുകൾ യാതൊരു കാരണ 
വശാലും സ്വീകരിക്കുന്നതല്ല . കോളേജ് ഓഫീസിൽ നിന്നും 
നേരിട്ടോ മണി യോർ ഡർ വഴിയോ മാത്രമേ ഫോറം 
ലഭി ക്കു ക യു ള്ളൂ . ടെണ്ടർ നമ്പർ, ഫോറം വാങ്ങാൻ 
ഉദ്ദേ ശി ക്കുന്ന സ്ഥാപ ന ത്തിന്റെ വിലാസം എന്നിവ 
മണിയോർഡർ കൂപ്പണിൽ വ്യക്തമാക്കേണ്ടതാണ്. 


Govt. Homoeopathic 
| Medical College, 

Kozhikode. 


( Sd.) 
Principal. 


